Regn . No. KERBIL /2012/45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

220 


Reg . No. KL / TV ( N )/ 634/ 2018-20 


GOVERNMENT 


കയ 


സാം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 മേയ് 19 
19th May 2020 
1195 ഇടവം 5 
5th Idavam 1195 


നമ്പർ 


20 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 വശാഖം 29 
29th Vaisakha 1942 


PART III 


Commissionerate of Land Revenue 


19th MAY 2020 ) 


COMMISSIONERATE OF LAND REVENUE 


3493 


( 6 ) 


Chirayinkeezhu Taluk 


പരസ്യം 


( 1) 


വ ര വ 


നമ്പർ ബി4-26472020 . 


2020 ഫെബ്രുവരി 11 . 


നമ്പർ ബി6-1292 / 2020 . 

2020 ഫെബ്രുവരി 10. 
നെടുമങ്ങാട് താലൂക്കിൽ മാണിക്കൽ വില്ലേജിൽ താമസിച്ച് 
അ ന്ത രിച്ചു പോയ രവീന്ദ്രൻ, പി . 

എന്നയാളുടെ 
അനന്തരാവകാശികൾക്ക് ബാങ്ക് സംബന്ധമായ ആവ ശ്യ 
ങ്ങൾക്കും മറ്റെല്ലാ വിധ ആവശ്യങ്ങൾക്കുമായി അവകാശ 
സർട്ടിഫിക്കറ്റിനായി കുതി ര കുളം പി . ഒ ., നട്ട ത്താണി 
കരി യ കത്തിൽ വീട്ടിൽ മഹേശ്വരി, ഡി , ബോധിപ്പിച്ച് 
അപേക്ഷ മാണിക്കൽ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണസർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 8-8-2019 - ൽ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


ചിറ യിൻ കീഴ് താലൂക്കിൽ ആറ്റിങ്ങൽ വില്ലേ ജിൽ 
പടിഞ്ഞാറേ മഠം വീട്ടിൽ വാസുദേവൻ പോറ്റി 12-1-2018 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാവൃത 
ആ വ ശ്യ ങ്ങ ൾ ക്ക് ഹാജ രാ ക്കു ന്ന തി നു വേണ്ടി ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
മാതാവ് രുഗ്മിണി അമ്മ, കെ . വി . സമർപ്പിച്ച അപേക്ഷ 
യിൻ മേൽ ആറ്റിങ്ങൽ- അ വ ന വ ഞ്ചേരി വില്ലേജാഫീ സർ 
മു ഖാന്തിരം അ വ കാശ വിചാ രണ നട ത്തി വരുത്തിയ 
റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
വാസുദേവൻ പോറ്റി 12-1-2018 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പര ത ന് 

പറ യു ന്ന 

അവകാശികളുണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


താ ഴ 


1 


മഹേശ്വരി 


ഭാര്യ 


51 


2 


ഷിബു 


മകൻ 


33 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


3 


ബം 


മകൾ 


രമ്യ 


34 


ഭാര്യ 


70 


രുഗ്മിണി അമ്മ, കെ . വി . 
വേണു , വി . ആർ. 


2 


മകൻ 


41 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. 


( 7) 


നമ്പർ ബി6-1293 2020 . 

2020 ഫെബ്രുവരി 10. 
നെടു മ ങ്ങാട് താലൂക്കിൽ വാമ ന പുരം വില്ലേ ജിൽ 
താമ സിച്ച് വരവെ അന്തരിച്ചുപോയ ഷീല , ആർ. എസ്. 
എന്നവരുടെ അനന്തരാവകാശികൾക്ക് ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ 
സർട്ടിഫിക്കറ്റിനായി കല്ലറ പി . ഒ., മീതൂർ വീട്ടിൽ രാമകുമാർ 

ബോധിപ്പിച്ച അപേക്ഷ വാ മ ന പുരം വില്ലേ ജാ ഫീ സർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 16-10-2019 - ൽ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ആകയാൽ മേൽപ്പറഞ്ഞ 1- o 2-0 കക്ഷികൾ പേരിൽ 
അവ കാശ സാക്ഷ്യപത്രം നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 

- 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അ വ ധി ക ഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 2) 
നമ്പർ ബി4-697 / 2020. 

2020 ഫെബ്രുവരി 7. 
ചിറ യിൻകീഴ് താലൂ ക്കിൽ കിഴുവിലം വില്ലേ ജിൽ 
അക്കം വീട്ടിൽ കെ . മാ ഹ നൻ 4- 6 - 2017 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള 5 ലക്ഷം രൂപ 
വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും മറ്റ് നിയമാനുസൃതമായ 
ആവ ശ്യ ങ്ങൾക്കും ഹാ ജ രാ ക്കു ന്ന തിനു വേണ്ടി ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ്നൽകണമെന്ന് കാണിച്ച്പരേതന്റെ ഭാര്യ 
പ്രസന്നകുമാരി സമർപ്പിച്ച അപേക്ഷയിൻമേൽ കിഴുവിലം 
കൂ ത ള്ളൂർ വില്ലേജാഫീ സർ മുഖാന്തിരം 
വിചാരണ നടത്തി വരുത്തിയ റിക്കാർഡുകളും മ ര ണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ കെ . മോഹനൻ 4-6-2017 -ാം 
തീയതി മ ര ണ പ്പെ ട്ടു വെന്നും പരേ ത ന് താഴെപ്പറ യു ന്ന 
അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


അവ ക ാ ശ 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


രാമകുമാർ, വി . 


ഭർത്താവ് 


57 


2 


അഭിറാം, ആർ. എസ്. 


മകൻ 


17 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


1 


തങ്കമണ 


മാതാവ് 


75 


2 


പ്രസന്നകുമാരി 


ഭാര്യ 


57 


3 


മകൻ 


30 


മഹേഷ്, എം . 
മഞ്ജു , എം . 


4 


മകൾ 


28 


താലൂക്കാഫീസ്, 
നെടുമങ്ങാട്. 


( ഒപ്പ്) 
തഹശീൽദാർ. 


(പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല. 


Gaz , No. 20/ 2020 /DTP ( CLR ). 


29 


19th MAY 2020] 


COMMISSIONERATE OF LAND REVENUE 


3494 


അവ കാശ 


ഇടവ 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ 

സാക്ഷ്യപത നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവ സ ത്തി നക ഈ ആഫീസിൽ നേരിട്ട് ഹാജ രാ യി 
ബോധിപ്പിക്കേണ്ട താ ണ്. അ വ ധി 

ക ഴിഞ്ഞും ത പാൽ 
മാർഗ്ഗവുമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല. 


ഇടവ് വില്ലേ ജിൽ വ ൺ കു ളം ഇന്ദ( പസ്ഥം വീട്ടിൽ 
ഇന്ദി രാ ദേവി സമർപ്പിച്ച അ അ ക്ഷയിന്മേൽ 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
റിക്കാർഡു കളും 

മ ര ണ സർട്ടി ഫിക്കറ്റും 
പരിശോധിച്ചതിൽ കുട്ടപ്പൻ നായർ 1-8-2015 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന് താഴെ പറയുന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു. 


വരു ത്തിയ 


കമ 


പേര് 


താലൂക്കാഫീസ്, 
ചിറയിൻകീഴ് 


( ഒപ്പ്) 
തഹശീൽദാർ. 


പരേതനുമായുള്ള 

വയസ് 


നമ്പർ 


ബന്ധം 


1 


സരോജിനി അമ്മ 


ഭാര്യ 


79 


Varkala Taluk 


2 


സരസ്വതി അമ്മ 


മകൾ 


62 


പരസ്യം 


3 


രാധാമണി അമ്മ 


59 


3 3 


ഇന്ദിരാദേവി 


57 


3 2 


( 1) 
നമ്പർ ബി2-1333 2020. 

2020 ഫെബ്രുവരി 6. 
വർക്കല താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ പള്ളിക്കൽ പി. ഒ , 
മുക്കംകോട്, ഹസികോട്ടേജ് വീട്ടിൽ കെ . പി . റഹിം എന്നയാൾ 
17-9-2003 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് അവകാശങ്ങൾക്ക് ഹാജരാക്കുന്നതിനും മറ്റ് 
ആ വ ശ്യ ങ്ങ ൾക്കും വേണ്ടി നൽ ക ണ മ ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ പള്ളിക്കൽ വില്ലേജിൽ പള്ളിക്കൽ പി. ഒ., 
മുക്കം കോ ട് , ഹസി കോ ട്ടേജ് വീട്ടിൽ സുഹറാ ബീവി 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർമാർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വരു ത്തിയ 
റിക്കാർഡുകളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 

കെ . പി . റഹിം 17-9-2003 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന് 

താഴെ പറയുന്ന അവകാശികൾ ഉണ്ടന്നും 
അറിവായിരിക്കുന്നു . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ പേരിൽ അവകാശ 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
കഴിഞ്ഞും തപാൽമാർഗ്ഗവും ഉള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


(3 ) 


നമ്പർ ബി2-1664 2020 . 


2020 ഫെബ്രുവരി 13. 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


--- 


സുഹറാബീവി 


ഭാര്യ 


65 


വർക്കല താലൂക്കിൽ ഇടവ് വില്ലേജിൽ ഇടവ പി. ഒ ., മാന്തറ, 
പനമുട്ടം ഹൗസ് വീട്ടിൽ മഹമൂദ് എന്നയാൾ 23-9-2011 -ാം 
തീയതി മരണപ്പെട്ടുവെന്നുംപരേതന്റെ അവകാശ സർട്ടിഫിക്കറ്റ് 
വർക്കല എസ്. ആർ. ഒ . യിൽ ഹാജ രാ ക്കു ന്ന തിനും മറ്റ് 
ആവശ്യങ്ങൾക്കുംവേണ്ടി നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
മകൻ ഇടവ വില്ലേ ജിൽ ഇടവ പി . ഒ ., മാന്തറ, പനമുട്ടം 
ഹൗസ് വീട്ടിൽ അസ്ലംകുട്ടി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ഇടവ് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ മഹമൂദ് 23-9-2011 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതന് താഴെപ്പറയുന്ന അവകാശികൾഉണ്ടെന്നും 
അറിവായിരിക്കുന്നു. 


2 


ഹസീനബിഗം 


മകൾ 


47 


3 


ഭാര്യ 


29 


റംസി 

മരണപ്പെട്ട മകൻ 

അഷ്റദിന്റെ 
ഷാരിഖ് മുഹമ്മദ് 
അഷറദ് 


4 


മകൻ 


7 


5 


നിദ ഫാത്തിമ 


മകൾ 


6 


3 3 


കമ 


പേര് 


പരേതനുമായുള്ള 

വയസ് 


6 


ഫിദ ഫാത്തിമ 


6 


: 


നമ്പർ 


ബന്ധം 


1 


സൗദാബിവി 


ഭാര്യ 


78 


2 


സലിം, എം . 


മകൻ 


57 


3 


നസീല 


മകൾ 


55 


പരേതന്റെ മാതാപിതാക്കളും മകൻ അഷ്ദ്എന്നിവരും 
ജീവിച്ചിരിപ്പില്ല . ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 6 വരെ 
കക്ഷികൾ പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പി 
ക്കേണ്ടതാണ്. അവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ഉള്ള 
പരാതികൾ പരിഗണിക്കുന്നതല്ല. 


4 


റസീന 


50 


5 


റജീന 


47 


6 


അസ്ലംകുട്ടി 


മകൻ 


43 


( 2 ) 
നമ്പർ ബി2-15932 12019 . 

2020 ഫെബ്രുവരി 11 . 
വർക്കല താലൂക്കിൽ ഇട വ വില്ലേജിൽ വെൺകുളം 
കെ . എസ്. മന്ദിരം വീട്ടിൽ കുട്ടപ്പൻ നായർ എന്ന യാൾ 
1-8-2015 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് അവകാശങ്ങൾക്ക് ഹാജരാക്കുന്നതിനും മറ്റ് ആവ 
ശ്യങ്ങൾക്കുംവേണ്ടി നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൾ 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
മേൽപ്പറഞ്ഞ 1 മുതൽ 6 വരെ കക്ഷികൾ പേരിൽ അവകാശ 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
കഴിഞ്ഞും തപാൽമാർഗ്ഗവും ഉള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


30 


